Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
| KL / TV ( N )/ 634/ 2012 - 14 


GOVERN 


- 
കേരള 


കാർ 


രള സർക 
9XNMENT OF KEP 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


29th October 2013 
2013 ഒക്ടോബർ 29 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


7th Karthika 1935 
1935 കാർത്തികം 7 


PART III 


Medical Education Department 


ദർഘാസ് പരസ്യം 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 6 - 11 - 2013 രാവിലെ 11 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
6 - 11- 2013 രാവിലെ 11.30 മണി. 


നമ്പർ എ1/ 5699 /2011 / എം . സി. സി . 2013 സെപ്റ്റംബർ 25. 
- കണ്ണൂർ മാനസിക ആരോഗ്യ പരിപാടിയുടെ കീഴിൽ 
ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളിൽവച്ച് 
2013 - 14 കാലയളവിൽ മാനസിക ആരോഗ്യ ക്ലിനിക്കുകളുടെ 
നടത്തിപ്പിനായി ഒരു വർഷ കാലയളവിലേക്ക് വാടക 
നിരക്കിൽ വാഹനം ലഭ്യമാക്കുന്നതിനു വേണ്ടി വാഹന 
ഉടമകളിൽനിന്നും ഏജൻസികളിൽനിന്നും മത്സരാധിഷ്ഠിത 
മായതും മുദ്രവച്ചതുമായ ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

അടങ്കൽ തുക ? 2,90, 000 . 
നിരതദ്രവ്യം 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 612. 
ഡ്യൂപ്ലിക്കേറ്റ് & 306. 

തപാൽവഴി ? 662. 
ദർഘാസ് ഫോറങ്ങൾ തപാൽവഴി വിൽപ്പന അവസാനി 
ക്കുന്ന തീയതിയും സമയവും- 1- 11 - 2013, 3.30 മണി. 

ദർഘാസ് ഫോമുകൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 5 - 11- 2013, 3 മണി. 


കണ്ണൂർ “ ജില്ലാ മാനസിക ആരോഗ്യ പരിപാടി 

യുടെ 
ആഫീസിൽനിന്നും ലഭിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് 
വാഹനം ലഭ്യമാക്കേണ്ടതും പ്രസ്തുത ആഫീസിൽ നിന്നും 
പദ്ധതിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന വിവിധ ആരോഗ്യ 
കേന്ദ്രങ്ങളിലേക്ക് ജീവനക്കാരേയും മറ്റും സമയാസമയങ്ങളിൽ 
എത്തിക്കേണ്ടതുമാണ്. വാഹനം 4 മുതൽ 8 വരെ 
ആളുകളെ ഉൾക്കൊള്ളാവുന്ന ടാറ്റ സുമോ, ഇന്നോവ, ടവേര 
തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെടുന്നവയായിരിക്കേണ്ടതാണ്. 
വാഹനം പതിമാസ ശരാശരി 1600 കിലോമീറ്റർ 
ഓടേണ്ടിവരുന്നതാണ്. ഇന്ധ നം , റിപ്പയർ തുങ്ങിയ 
വാഹനവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചെലവുകളും 
സർക്കാർ വഹിക്കുന്നതല്ല. 

- ദർഘാസുകൾ എ1/ 5699 / 2011/ എം . സി . സി . എന്ന 
മേലെഴുത്തോടുകൂടി നേരിട്ട് നൽകുകയോ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് എന്ന 
വിലാസത്തിൽ അയച്ചുതരികയോ ചെയ്യേണ്ടതാകുന്നു . 
വൈകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


29th Oct, 2013] 


MEDICAL EDUCATION DEPARTMENT 


ദർഘാസുകൾ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസം രാവിലെ 
11. 30 മണിക്ക് ദർഘാസുകാരന്റെ യോ അംഗീക ത 
പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടുന്നതാണ്. 
തപാലിൽ ലഭിക്കേണ്ട ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
മണിയോർഡർ ഒഴികെ മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല. 
ൽ 100 - ന്റെ വിലയുള്ള കേരള മുദ്രപത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മത പത്രം വാഗ്ദത്ത തുക യു ടെ 
1 % നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിനൊപ്പം സമർപ്പിക്കേ 
ണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് 
ആഫീസിൽനിന്നും പ്രവർത്തി സമയങ്ങളിൽ ലഭ്യമാണ്. 


( ഒപ്പ്) 

| പ്രിൻസിപ്പാളിനുവേണ്ടി 
മെഡിക്കൽ കോളേജ് ആഫീസ്, ഗവ . മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്. 

കോഴിക്കോട്. 


